© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മേയ് 11 
11th May 2021 


നമ്പർ 


വാല്യം 10 


- 


1196 മേടം 28 
28th Medam 1196 


19 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 21 
21st Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


11th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3673 


Udumbanchola Taluk 


( 3 ) 


നമ്പർ ബി3-589782021 . 


2021 ഏപിൽ 16 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി3-4886 2021 . 


2021 മാർച്ച് 27 . 


ഉടുമ്പൻചോല താലൂക്കിൽ പാമ്പാടും പാറ വില്ലേജിൽ 
അന്യാർ തൊളു 

ക ര യിൽ 

നാൽ പ തിൻ ചിറ വീട്ടിൽ 
സുമേഷ് , കെ . എന്നയാൾ 22-2-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേതന്റെ ഭാര്യ രമ്യാ . എം . എസ് . പരേതന്റെ പിൻതുടർച്ചാ 
വ കാ ശി കളെ നിർണ്ണ യി ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം 

വില്ലേജാഫീസർ മുഖേന 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്ന് കാണുന്നു . 


ഉടുമ്പൻചോല താലൂക്കിൽ പാറ ത്തോട് വില്ലേജിൽ 
തൂക്കുപാലം കരയിൽ ബ്ലോക്ക് നമ്പർ 391 ( മുളങ്കാ നത്ത് ) 
വീട്ടിൽ അലി യാർ റാവു ത്തർ എന്നയാൾ 8 - 5 -2020 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ മകൻ മുഹമ്മദ് അഷറഫ് 
പരേതന്റെ പിൻതുടർച്ചാവകാശികളെ നിർണ്ണയിക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . 
അതിൻ പ്ര കാരം ബന്ധ പ്പെട്ട വില്ലേജാഫീസർ മുഖ ന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
അനന്തരാവകാശികളെന്ന് കാണുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധ പ്പെട്ട് 


നമ്പർ 


അന്വഷണം 


ബന്ധം 


1 


റംലാബീവി 


മകൾ 


56 


2 


മുഹമ്മദ് അഷറഫ് , വി . എ . 


മകൻ 


54 


3 


നസീമ ഷാജി 


മകൾ 


48 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


4 


നമ്പർ 


74 


ബന്ധം 


1 


രമ്യാ , എം . എസ് . 


ഭാര്യ 


32 


2 


ദേവനന്ദൻ , എൻ . എസ് . 


മകൻ 


7 


ആസിയ ബീവി 

ഭാര്യ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തന്റെ അ നന്ത രാ വ കാ ശികളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യ പ്പെ ടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


3 


കനകമ്മ മാധവൻ 


മാതാവ് 


52 


ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തന്റെ അനന്ത രാ വ കാ ശികളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ രസ്യ പ്പെ ടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ഉടുമ്പൻചോല . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Peerumede Taluk 


പരസ്യം 


( 2 ) 


നമ്പർ ബി3-2685 { 2021 . 


2021 ഫെബ്രുവരി 20 . 


ഉടുമ്പൻചോല താലൂക്കിൽ ചതു രംഗപ്പാറ വില്ലേജിൽ 
കല്ലു പാലം കര യിൽ കടു പ്പിൽ വീട്ടിൽ ബേബി മാത 
എന്നയാൾ 6-6-2012 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ 
ഭാര്യ മോളി ബേബി പരേതന്റെ പിൻതുടർച്ചാവകാശികളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


( 1 ) 
നമ്പർ ജി1-1723 2021 . 

2021 മാർച്ച് 24 . 
ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കൊക്കയാർ 
വില്ലേജിൽ നാരകം പുഴ കരയിൽ കല്ലേപുരയ്ക്കൽ വീട്ടിൽ 
ലിസി സ്കറിയ എന്ന വർ 31-3 - 2 0 2 0 -ാം തിയ തി യിൽ 
മരണമടഞ്ഞിട്ടു ള്ളതാണ് . പരേ തയുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ മകൾ 
അനീറ്റ സ്കറിയ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കൊക്കയാർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 
കാക്ക യാ ർ വില്ലേ ജിൽ കല്ലേ പൂ ര യ് കൽ 

വീട്ടിൽ 
ലിസി സ്കറിയ 31-3-2020 -ാം തിയതിയിൽ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേതയുടെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


മോളി ബേബി 


ഭാര്യ 


60 


1 


32 


2 


എബി സെബാസ്റ്റ്യൻ 


മകൻ 


34 


റ 


2 


24 


> 


3 


ബിബിൻ 


32 


ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തന്റെ അനന്ത രാ വ കാ ശികളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ രസ്യ പ്പെ ടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


സുനീറ്റ് സ്കറിയ 

മകൾ 
അനീറ്റ സ്കറിയ 
ആകയാൽ പരേതയുടെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന രണ്ട് പേർ മാത്രമാണെന്ന് കാണിച്ച് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പര സ്യ പ്പെ ടു ത്തി 

ദിവ സ ത്തി നകം 
പീരുമേട് തഹശീൽദാരെ എഴുതി ബോധിപ്പിക്കേണ്ടതാണ് . 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
ആക്ഷേപങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല . 


30 


Gaz . No. 1912021 / DTP ( CLR ) . 


95 


